കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡ് 

- വിജ്ഞാപനം 


നമ്പർ എസ്3 - കെ .എൻ. ആർ. കെ . ഡബ്ല് . ബി ./എസ്. എ /111/ 2014 . 


തിരുവനന്തപുരം, 2014 ജനുവരി 24. 


കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡ് നൽകുന്ന സേവനങ്ങൾ 


2012 - ലെ കേരള സേവനാവകാശ ആക്റ്റ് (ആക്റ്റ് 18 , 2012 ) സെക്ഷൻ 3 പ്രകാരം കേരള പ്രവാസി കേരളീയ ക്ഷേമ 
ബോർഡിനുവേണ്ടി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, പൊതുജനങ്ങൾക്കുവേണ്ടി ടി ബോർഡ് താഴെപ്പറയുന്ന സേവനങ്ങൾ 
നൽകുന്നതാണെന്ന് ഇതിനാൽ വിജ്ഞാപനം ചെയ്യുന്നു . 


കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡിന്റെ ഓഫീസുകളിൽ നിന്നും ലഭിക്കുന്ന സേവനങ്ങൾ 


ക്രമ 


നിയുക്ത 
സമയപരിധി ഉദ്യോഗസ്ഥൻ 


നമ്പർ 


സേവനങ്ങൾ 


ഒന്നാം 
അപ്പീൽ 
അധികാരി 


രണ്ടാം 
അപ്പീൽ ഫീസ് 
അധികാരി 


- (1) 


(2) 


(5) 


(7) 


ഇല്ല. 


ചീഫ് എക്സിക്യൂട്ടീവ് ചെയർമാൻ 
ഓഫീസർ 


- ചീഫ് എക്സിക്യൂട്ടീവ് ചെയർമാൻ ഇല്ല . 
ഓഫീസർ 


ചീഫ് എക്സിക്യൂട്ടീവ് ചെയർമാൻ ഇല്ല 
ഓഫീസർ 


ക്ഷേമനിധി അംഗത്വത്തിനായി 2 മാസം മാനേജർ 
ലഭിക്കുന്ന അപൂർണ്ണമായ 

( ഫിനാൻസ്) / 
അപേക്ഷകൾക്ക് രേഖകൾ 

ജില്ലാ 
ആവശ്യപ്പെട്ടുകൊണ്ട് 

എക്സിക്യൂട്ടീവ് 
അറിയിപ്പ് നൽകൽ 

ഓഫീസർ 
ക്ഷേമനിധി അംഗത്വത്തിനായി 3 മാസം മാനേജർ 
ലഭിക്കുന്ന സമ്പൂർണ്ണമായ 

( ഫിനാൻസ്)/ 
അപേക്ഷകൾ അനുബന്ധ 

ജില്ലാ 
രേഖകളോടൊപ്പം ലഭിച്ചാൽ 

എക്സിക്യൂട്ടീവ് 
അംഗത്വ/ അംശദായ അടവ് 

ഓഫീസർ 
കാർഡ് അയച്ചുകൊടുക്കൽ 
3 ഡ്യൂപ്ലിക്കേറ്റ് അംഗത്വ 

30 ദിവസം മാനേജർ 
അംശദായ അടവ് കാർഡ് 

( ഫിനാൻസ്)/ 
അനുവദിക്കൽ 

ജില്ലാ 
എക്സിക്യൂട്ടീവ് 

ഓഫീസർ 
4 പെൻഷൻ 

പൂർണ്ണമായ അപേക്ഷകൾ മാനേജർ 
അനുവദിക്കൽ 

ലഭിച്ചതിനുശേഷം ( ഫിനാൻസ്) 
3 മാസമോ അല്ലെങ്കിൽ 
ടി അപേക്ഷ ലഭിച്ച് 
തിനുശേഷം നടക്കുന്ന 
ആദ്യത്തെ ബോർഡ് 
യോഗത്തിന്റെ 
തീരുമാനമോ ഇവയിൽ 
ഏതാണോ അവസാനം 

സംഭവിക്കുന്നത് 
5 മരണാനന്തര 

പൂർണ്ണമായ അപേക്ഷകൾ മാനേജർ 
ധനസഹായം, 

ലഭിച്ചതിനുശേഷം ( ഫിനാൻസ്) 
ചികിത്സാ ധനസഹായം, 3 മാസമോ അല്ലെങ്കിൽ 
വിവാഹ ധനസഹായം, ടി അപേക്ഷ ലഭിച്ച 
പ്രസവാനുകൂല്യം, തിനുശേഷം നടക്കുന്ന 
വിദ്യാഭ്യാസ ഗ്രാന്റ് ആദ്യത്തെ ബോർഡ് 
മുതലായവ 

യോഗത്തിന്റെ 
അനുവദിക്കൽ 

തീരുമാനമോ ഇവയിൽ 
ഏതാണോ അവസാനം 
സംഭവിക്കുന്നത് 


ചീഫ് എക്സിക്യൂട്ടീവ് ചെയർമാൻ ഇല്ല. 

ഓഫീസർ 


ചീഫ് എക്സിക്യൂട്ടീവ് ചെയർമാൻ ഇല്ല 

ഓഫീസർ 


- (1) 


(2) 


(6) 


(7) 


ചെയർമാൻ ഇല്ല. 


-- ആനുകൂല്യങ്ങൾ 
നിരസിച്ചത് സംബന്ധിച്ച 
1-ാം അപ്പീലിന് 
മറുപടി നൽകൽ 


3 മാസമോ അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് 
ടി അപ്പീൽ ലഭിച്ചതിനു - ഓഫീസർ 
ശേഷം നടക്കുന്ന ആദ്യത്തെ 
ബോർഡ് യോഗത്തിന്റെ 
തീരുമാനമോ ഇവയിൽ 
ഏതാണോ അവസാനം 
സംഭവിക്കുന്നത് 


ചെയർമാൻ 


ഇല്ല 


7 ആനുകൂല്യങ്ങൾ 

നിരസിച്ചത് സംബന്ധിച്ച 
2 -ാം അപ്പീലിന് 
മറുപടി നൽകൽ 


3 മാസമോ അല്ലെങ്കിൽ 
ടി രണ്ടാം അപ്പീൽ 
ലഭിച്ചതിനുശേഷം 
നടക്കുന്ന ആദ്യത്തെ 
ബോർഡ് യോഗത്തിന്റെ 
തീരുമാനമോ ഇവയിൽ 
ഏതാണോ അവസാനം 
സംഭവിക്കുന്നത് 


ഇല്ല . 


ചീഫ് എക്സിക്യൂട്ടീവ് 
ഓഫീസർ 


8 ബോർഡിലേക്ക് 

സമർപ്പിക്കുന്ന 
അവസാന അപ്പീലിന് 
മറുപടി നൽകൽ 


അടുത്ത ബോർഡ് 
യോഗത്തിന്റെ 
തീരുമാനശേഷം 
20 ദിവസത്തിനകം 


9 മറ്റ് സേവനങ്ങൾക്ക് 

മറുപടി നൽകൽ 


ചീഫ് എക്സിക്യൂട്ടീവ് ചെയർമാൻ ഇല്ല 

ഓഫീസർ 


പൂർണ്ണമായ പരാതികൾ/ മാനേജർ 
അപേക്ഷകൾ ലഭിച്ചതിനു ( ഫിനാൻസ്) 
ശേഷം 3 മാസമോ അല്ലെങ്കിൽ 
ടി പരാതി അപേക്ഷ 
ലഭിച്ചതിനുശേഷം നടക്കുന്ന 
ആദ്യത്തെ ബോർഡ് 
യോഗത്തിന്റെ തീരുമാനമോ 
ഇവയിൽ ഏതാണോ 
അവസാനം സംഭവിക്കുന്നത് 


വിശദീകരണക്കുറിപ്പ് 


( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല , പൊതുജന സമക്ഷം അറിയിക്കുന്നത്) 


സെക്ഷൻ 3, 2012- ലെ കേരള സംസ്ഥാന സേവനാവകാശ ആക്റ്റ്, (1) തത്സമയം പ്രാബല്യത്തിലുള്ളമറ്റേതെങ്കിലും 
നിയമത്തിൽ മറ്റു വിധത്തിൽ വ്യവസ്ഥ ചെയ്തതൊഴികെ, ഈ ആക്ടിന്റെ പ്രാരംഭം മുതൽ ആറുമാസത്തിനകം, ഓരോ സർക്കാർ 
വകുപ്പും, ഓരോ വകുപ്പ് മേധാവിയും, ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും ഓരോ നിയമാധിഷ്ഠിത നികായവും, അവ 
ഓരോന്നും നൽകു ന്ന തായ സേവ ന ങ്ങൾ, നിയുക്ത ഉദ്യോ ഗ സ്ഥ ൻ , ഒന്നാം അപ്പീൽ അ ധി കാരി, രണ്ടാം അപ്പീൽ 
അധികാരി, നിശ്ചിത സമയപരിധി എന്നിവ ഈ ആക്ടിന്റെ ആവശ്യങ്ങൾക്കായി വിജ്ഞാപനം ചെയ്യേണ്ടതാണ്. 


ഈ വിജ്ഞാപനം ഈ ലക്ഷ്യത്തിനായി ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാകുന്നു . 


( ഒപ്പ്) 


ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. 


